Government of Kerala 
Dan mudas 

2009 


Reg. No. om man 
KLIQ 12/ 2009 - 2011 


KERALA GAZETTE 

കേരള ഗസററ് 
PUBLISHED BY AUTHORITY 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


VOL LIV 
apedo 54 


TURUVANANTIU PURAM , TUESDAY 

തിരുവനന്തപുക, ചാവ 


27th October 2009 
2009 

a u 27 
5th Karthika 1931 
1931 Antonia 3 


PART III 
Stores Purchase 


Collegiate Education Department 
SHORT TENDER NOTICE 

[XI/2009-10 ) 
No. A2-2177/2009 . 

24th September 2009 
Scaled tenders are invited for the supply of 
Musical Instruments to the Department of Music of 
Maharaja s College, Ernakulam during 2009- 10 under 
Plan Fund . 

The tenders should be superscribed as is Tender 
No . XI/ 2009- 10 Supply of Musical Instruments 
under Plan Fund " and addressed to the Principal, 
Maharaja s College , Ernakulam . The tenders will 
be opened at 3 .30 p .m . on 5- 11 - 2009 in the presence 
of such of the tenderers or their authorised 
representatives who may be present at that time. 
Late tenders will not bc accepted . Estimate Cost 
is Rs. 71 , 000 . 


Intending tenderers may on application to the 
Principal, Maharaja s College , Ernakulam , Kochi-11 
obtain the requisite tender form ( before 2 p . m , on 
all working days ) on which tenders should be 
submitted . Applications for the tender form should 
be accompanied by a cash remittance for Rs. 450 
(Rs. 400 + 50 ) which is the price fixed for the 
tender forms and which is not refundable under 
any circumstances . Those who wish to get the 
tender forms by post, have to send Rs. 500 
by money order . In the case of bidder outside Kerala , 
Stamp Paper worth Rs. 50 for executing agreement 
will be sent on their request along with an additional 
amount of Rs . 50 . The tender forms are not 
transferable. Sale of tender forms will be closed at 
2 p . m . on 5 - 11- 2009. Cheques/ Postal Orders will 
not be accepted towards the cost of tender forms, 
nor will the forms be sent by V . P . P . Duplicate 
tender forms if required will be issued at Rs. 225 per 
copy . The rates quoted will be valid upto 31- 3 -2010 . 
1 % of the total cost of articles tendered 
should be deposited towards E . M . D . by D . D . 
drawn in favour of the undersigned . 


എറണാകുളം മഹാരാജാസ് കോളജിലെ മ്യൂസിക് 
വകുപ്പിലേക്ക് മ്യൂസിക്കൽ ഉപകരണങ്ങൾ സം 
ചെയ്യുന്നതിന് മുവച്ച ദർഘാസുകൾ ക്ഷണിച്ചു 
കൊളളുന്നു . 

ദർഘാസുകൾ ദർഘാസ് നമ്പർ XI/2009 - 10 
മ്യൂസിക് വകുപ്പിൽ മ്യൂസിക്കൽ ഉപകരണങ്ങൾ 
സപ്ലെ ചെയ്യുന്നതിന് എന്ന് ആലേഖനം ചെയ്ത് 
മുദ്രവച്ച കവറിനുമുകളിൽ പിൻസിപ്പാൾ , 
മഹാരാജാസ് കോളജ്, എറണാകുളം എന്ന വിലാസ 
ത്തിൽ അയയ്ക്കു 

താ . ദർഘാസുകൾ 2009 
നവംബർ മാസം 5 -ാം തീയതി ഉച്ചകഴിഞ്ഞ് 2 മണി 
വരെ വിൽക്കുന്നതും അന്നദിവസം 3 മണി വരെ 
പൂരിപ്പിച്ച ദർഘാസുകൾ സ്വീകരിക്കുന്നതും 
അന്നേദിവസം 3 , 30 മണിക്ക് ദർഘാസുകാരുടെയോ 
അവർ ചുമതലപ്പെടുത്തിയ പ്രതിനിധികളുടെയോ 
സ ം ക ി 8 °ധ്യത്തിൽ തുറക്കുന്നതുമാണ്. ഒ പ ക ി 
കിട്ടുന്നതും മുദ്രവയ്ക്കാത്തതുമായ 9ഘാസുകൾ 
പരിഗണിക്കുന്നതല്ല . മൊത്തം 11 ,000 രൂപയ്ക്കാണ് 
സാധനങ്ങൾ വാങ്ങുന്നതിനായി വകകൊളളിച്ചിര 
ക്കുന്നത്. 

താൽപ്പര്യമുളളവർ 450 രൂപ ഒാഫീസിൽ നേരിട്ട 
അടച്ചം500 രൂപ മണിയോർഡർആയ പ്രിൻസിപ്പാൾ , 
മഹാരാജാസ് കോളേജ്, എറണാകുളം എന്ന 
വിലാസത്തിൽ അപേക്ഷിച്ചാൽ - ദർഘാസ് ഫോറം 
ലഭിക്കുന്നതാണ്. 2 ക ര ള ത്ത ി ന • പുറത്തുളള 
സ്ഥാപനങ്ങൾ എഗ്രിമെൻറ് ഒപ്പുവയ്ക്കുന്നതിനുളള 
സർക്കാർ മുപ്പത്രത്തിനും 50 രൂപ അധികമായി 
അയച്ചുതന്നാൽ ആയത് തപാൽമാർഗ്ഗം അയച്ചു 
തരുന്നതാണ്, ദർഘാസ് ഫോറത്തിന്റെ രണ്ടാം പകർപ്പ 
നേരിട്ട് ലറിക്കുന്നതിന് 225 രൂപയും പാലിൽ 
ലഭിക്കുന്നതിന് 275 രൂപയും അടയ്ക്കേണ്ടതാണ്. 
നിരത്യം 1 %. വിശദവിവരങ്ങൾ കോളേജ് ഒാഫീസിൽ 
നിന്നും എല്ലാം പ്രവർത്തി ദിവസങ്ങളിലും അറിയാവു 
ന്നതാണ്. 


11- 8 - 2009- ലെ എ5, 976 , 09 -ാം നമ്പർ ടെണ്ടർ 
- നോട്ടീസിന്റെ കാലാവധി 30 - 10 -2009 വരെ ദീർഘി 

പ്പിച്ചതായി അറിയിക്കുന്നു . നിബന്ധനകളിൽ 
മാററമില്ല . 

(Sd.) 
Government Victoria College, 

Principal. 
Palakkad. 

RE- TENDER NOTICE 
- No, A1 - 415 /2009 . 

| 1st October 2009 . 
Sealed tenders are invited for the supply of 
Water Purifiers with dispenser required 
for Government College, Kodanchery for the 
year 2009 - 10 . 

. The tenders should be superscribed Supply 
of Water purifier with dispenser 2009- 10 
and addressed to the Principal, Govt . 
College, Kodanchery , Kozhikode - 673 580 . 
An EMD equal to 1 % of the estimated cost sbould 
be remitted along with the tender either by 
D . D . drawn in favour of Principal, Govt. 
College, Kodanchery or by cash . 

Intending tenderers may on application to 
the Principal, Govt . College, Kodanchery obtain 
the requisite tender forms by a cash remittance 
of Rs . 150 (For oririnal form ) and Rs . 100 ( For 
duplicate, if required ) as cost of the form + VAT 
which is the price fixed for a form /set of forms 
which is not refundable under any circumstances . 
The tender forms are not transferable . Sale of 
tender forms will be closed at 2 p . m . on 
26 - 10 - 2009. Cheques, Postage Stamps etc . will not 
be accepted towards the cost of forms or not 
will the forms be sent by V . P . P . Those who 
require forms by post have to remit or additional 
amount of Rs. 36 towards postage . 

Tenders will be accepted upto 2 p . m . on 
27- 10 -2009 and will be opened at 3 p . m . on 
27- 10- 2009 in the presence of such of the tenderers 
or their authorized representatives present at that 
time . Late tenders will not be accepted . 


LIST OF ITEMS 
Specifications 


Item 
No . 


- 1 , Electronic Thamburu 
2 . MP3 VCD Player ( 2 Nos. ) with six 

cxternal speakers 

Including fitting charges 
3 . Tabla with Dakka (Ist Quality ) 
4 . Mridangam - H Kattai (Female) 
5 . Mridangain - Takk Kattai ( Male ) 
6 . Studio mixer 
7 . Carpets 
8 . Plastic mat 


Maharaja s College, 
Ernakulam . 


- (Sd . ) 
Special Grade Principal. 


2009- 10 വർഷത്തേക്ക് 

കോടഞ്ചരി 
ഗവൺമെൻറ് കോളേജിലേക്കു " വാട്ടർ പ്യൂരിഫയറുകൾ 
വിതരണം നടത്തുന്നതിലേക്കായി അംഗീകത 
സ്ഥാപനങ്ങളിൽ നിന്നും മുദ്രവച്ച ദർഘാസുകൾ 
ക്ഷണിച്ചു കൊളളുന്നു , 

- 1ർ ഘാസ് ഫോറങ്ങൾ കോളേജ് ആഫീസിൽ 
നിന്നും എല്ലാ പ്രവൃത്തി ദിവസങ്ങളിലും രാവിലെ 
10 മണിമുതൽ ഉച്ചയ്ക്ക് 2 മണി വരെ ലഭിക്കു 
ന്നതാണ്, ഫാറത്തിന്റെ വില അസ്സൽ പകർപ്പിന് 
150 രൂപയും ഡപ്പിക്കേററിന് 100 രൂപയുമാണ്. 
കൂടാതെ വാറ്റ് നികുതിയും ഉണ്ട്, ദർഘാസിന്റെ 
വിലയായി അടച്ച തുക യാതൊരു കാരണവശാലും 
തിരിച്ചുകൊടുക്കുന്നതല്ല . ദർഘാസിന്റെ വില 
ചെക്ക്, പോസറേജ് സ്റ്റാമ്പ് മുതലായ 
രീതികളിൽ സ്വീകരിക്കുന്നതോ ദർഘാസ് ഫോറം 
വി , പി . പി . ആയി അയച്ചു നൽകുന്നതോ അല്ല . 
edർഘാസ് ഫോട്ടങ്ങളുടെ വിൽപ്പന 26- 1 0- 2009 ന് 
ഉച്ചയ്ക്ക് 2 മണിക്ക് അവസാനിക്കുന്നതാണ്. 
ടെണ്ടറിനോടൊപ്പം അടങ്കൽ തുകയുടെ 1 % ന ത 
(Bവ്യമായ അടയ " ക്കേണ്ടതാണ്. നിരതദ്രവ്യം 
പണമായോ ..ിൻ സിപ്പാള1ൻറ പേരിൽ മാാാവുന്ന 
ഡിമാൻറ് ( ഡാഫ്ററായോ അടയ് ക്കാവുന്നതാണ്. 


TENDER EXTENSION NOTICE 
No. A5976 /2009 . 

| 1st October 2009 . 
The last date fixed for the receipt of tenders 
of evin No , dat d 11- 8 - 2009 for the supply of 
saplings and planting , agricultual implements 
and Chemicals etc . have been extended to 
30- 10 - 2009. All other terms and conditions will be 
same. 


ഫോറം തപാലിൽ ആവശ്യമുളളവർ തപാൽ ചാർജ് ജ 
36 രൂപ വേറെ നൽകിയാൽ കോളേജ് ആഫീസിൽ 
നിന്നും തപാലിൽ അയച്ചുകൊടുക്കുന്നതാണ്. 
ഫോറം കൈമാറ്റം ചെയ്യാൻ പാടുള്ളതല്ല . 

27- 10 - 2009 ഉച്ചയ്ക്ക് 2 മണിക്കകം ഗവൺമെന്റ 
കോളേജ്, കോടഞ്ചേരി ( പ്രിൻസിപ്പാൾ വശം മു 
വച്ച ദർഘാസുകൾ കിട്ടിയിരിക്കേണ്ടതാണ്. 
താമസിച്ചു കിട്ടുന്ന ദർ ഘാസുകൾ യാതൊരു 
കാരണവശാലും സ്വീകരിക്കുന്നതല്ല . ദർഘാസുകൾ 
27- 10 -2009- ന് ഉച്ചയ്ക്ക് 3 മണിക്ക് അപ്പോൾ 
ഹാജരായിട്ടുളള ദർഘാസുകൾ നൽകിയിട്ടുളളവരു 
ടെയോ അവരുടെ അംഗീകത ( പതിനിധികളു 
ടെയോ സാന്നിദ്ധ്യത്തിൽ തുറക്കുന്നതാണ്. 
Government College , 

| (Sd . ) 
Kodanchery . 

Principal . 


